© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 





Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 





Reg. No. KL/TV(N)/634/2021-2023 


കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ജനുവരി 12 








തിരുവനന്തപുരം, 12th January 2021 
വാല്യം 10 ചൊവ്വ ലിലി നമ്പര്‍ 
1196 ധനു 28 2 
Vol. X Thiruvananthapuram, _ 28h Dhan HOG No. 
Tuesday 1942 പൌഷം 22 
y 22nd Pousha 1942 
PART III 
Labour Department 
NOTICE 14യ.-55 ൧ 7275 നമ്പര്‍ ലോറിയില്‍ ഡ്രൈവര്‍ ആയി 
No. P-751/2020. 10th November 2020. ജോലി നോക്കിവരവെ അപകടമുണ്ടായി മരണമടഞ്ഞ 


Whereas Shriram General Insurance Company 
has deposited with this court a sum of $ 12,50,000 
(Rupees Twelve Lakh Fifty Thousand only) as 
compensation in respect of the fatal accident to 
Mr. Prasannan who met with a fatal accident 
while employed as a driver of a lorry bearing 
Regn. No. KL-55 A 7275 and where as it is reported 
that (1) Mrs. Soumya, w/o Late Prasannan, Subhabhavanam, 
Eravichira West, Patharam P. O., Kollam (2) Abhirami, P. S., 
d/o Late Prasannan, Subhabhavanam, Eravichira West, 
Patharam P. O., Kollam (3) Mr. Abhiraj, P. S., 
s/o Late Prasannan, Subhabhavanam, Eravichira West, 
Patharam P. O., Kollam (4) Mrs. Seethamma, M/o Late 
Prasannan, Subhabhavanam, Valathungal P. O., Kollam 
(5) Mr. Muraleedharan Pillai, F/o Late Prasannan, 
Subhabhavanam, Valathungal P. O., Kollam are his only 
dependents as defined under Section 2 (1) (d) of the Employees’ 
Compensation Act. Any others who claim to be the dependents 
of the deceased should within 15 days of the publication of this 
notice in the Kerala Government Gazette prefer their claim in 
writing before me and prove the same. If no such claims are 
received within the prescribed time the entire amount of 
Compensation will be disbursed to the persons mentioned above. 
Claims preferred thereafter will not be considered. 


Gaz. No. 2/2021/DTP (Labour). 


ശ്രീ. പ്രസന്നന്റെ ആശ്രിതര്‍ക്ക്‌ നഷ്ടപരിഹാരം 
നല്‍കുന്നതിനായി = 12,50,000 (പ്രന്തണ്ട്‌ ലക്ഷത്തി 
അന്‍പതിനായിരം രൂപ മാര്തം) ഈ ഓഫീസില്‍ 
കെട്ടിവെച്ചിരിക്കുന്നു. അന്വേഷണം നടത്തിയതില്‍ എംപ്ലോയീസ്‌ 
കോമ്പന്‍സേഷന്‍ ആക്ട്‌ സെക്ഷന്‍ 2 (1) (ഡി) പ്രകാരം, 
ടിയാന്റെ ആശ്രിതരായി (1) ശ്രീമതി സമൃ, ശുഭാഭവനം, 
ഇരവിച്ചിറ പടിഞ്ഞാറ്‌, പതാരം പി. ഒ., കൊല്ലം (ഭാര്യ) 
(2) കുമാരി അഭിരാമി, പി. എസ്‌., ശൂഭാഭവനം, ഇരവിച്ചിറ 
പടിഞ്ഞാറ്‌, പതാരം പി. ഒ., കൊല്ലും (മകള്‍) 
(3) (ശരീ. അഭിരാജ്‌, പി. എസ്‌. , ശുഭാഭവനം, ഇരവിച്ചിറ 
പടിഞ്ഞാറ്‌, പതാരം പി. ഒ., കൊല്ലം (മകന്‍), 
(൭) ശ്രീമതി സീതമ്മ, ശുഭാഭവനം, വാളത്തുങ്കല്‍ പി. B., 
കൊല്ലം (മാതാവ്‌) (5) ശ്രീ. മുരളീധരന്‍പിള്ള, ശുഭാഭവനം, 
വാളത്തുങ്കല്‍ പി. ഒ., കൊല്ലം (പിതാവ്‌) എന്നിവര്‍ മാര്രമേ 
ഉള്ളുവെന്നും റിപ്പോര്‍ട്ട ലഭിച്ചിരിക്കുന്നു. ടിയാന്റെ ആശ്രിതര്‍ എന്ന്‌ 
മേല്‍ വിവരിച്ച നിര്‍വചനത്തില്‍ ഉള്‍പ്പെടുന്നവരായി വേറെ 
ആരെങ്കിലും ഉണ്ടെങ്കില്‍ ഈ നോട്ടീസ്‌ കേരള ഗവണ്‍മെന്റ്‌ 
ഗസറ്റില്‍ രപസിദ്ധപ്പെടുത്തുന്ന തീയതി മൂതല്‍ 
15 ദിവസത്തിനകം ഈ ആഫീസില്‍ രേഖാമുലം ഹാജരായി 
തെളിയിക്കേണ്ടതും അവധി കഴിഞ്ഞുള്ള ഹര്‍ജികള്‍ 
പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു. ഫോണ്‍: 0474-2792892. 


Office of the Employees (Sd.) 
Compensation Commissioner, Employees 
First floor, Water Authority Building, Compensation 
Civil Station P. O., Kollam-13. Commissioner. 


325 


KERALA GAZETTE 


[Parr III 





നോട്ടീസ്‌ 
() 
oni. 1857/20. 


നമ്പര്‍ ECC 1230/16. 2020 നവംബര്‍ 20. 


ശ്രീ. യോഹന്നാന്‍, ചുള്ളിക്കാരന്‍ വീട്‌, കിടങ്ങൂര്‍ പി. ഒ.., 
എറണാകുളം എന്ന വ്യക്തി ജോലിക്കിടയില്‍ മരണപ്പെട്ടതിനാല്‍ 
ടിയാന്റെ ആശ്രിതര്‍ക്ക്‌ നഷ്ടപരിഹാരം നല്‍കുന്നതിനായി 
ഭ്‌ 10,23,454 (പത്ത്‌ ലക്ഷത്തി ഇരുപത്തി മുവായിരത്തി നാനൂറ്റി 
അന്‍പത്തി നാല്‍ രൂപ മാതം) കേസിലെ 2-ാം എതിര്‍കക്ഷിയായ 
ഓറിയന്റല്‍ ഇന്‍ഷ്വറന്‍സ്‌ കമ്പനി ലിമിറ്റഡ്‌ ഈ കോടതിയില്‍ 
കെട്ടിവച്ചിട്ടു ണ്ട്‌. തൊഴിലാളികള്‍ക്കുള്ള നഷ്ടപരിഹാരം 
നിയമത്തിലെ 2 (1) (ഡി) വകുപ്പ്‌ അനുസരിച്ചുള്ള നിര്‍വചന 
പ്രകാരം ടിയാന്റെ ആശ്രിതയായി ശ്രീമതി ഏലമ്മ (ഭാര്യ) 
മാത്രമാണ്‌ ഉണ്ടായിരുന്നതെന്ന്‌ അങ്കമാലി അസിസ്റ്റന്റ്‌ ലേബര്‍ 
ഓഫീസര്‍ റിപ്പോര്‍ട്ട്‌ ചെയ്‌ തിട്ടുള്ളതാണ്‌. പരേതനായ 
തൊഴിലാളിയുടെ ആശ്രിതരാണെന്ന്‌ അവകാശപ്പെടുന്ന 
മറ്റാരെങ്കിലുമുണ്ടെങ്കില്‍ അവര്‍ക്കുള്ള അവകാശം ഈ 
നോട്ടീസ്‌ കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പരസ പ്പെടുത്തി 
1ടദിവസത്തിനകം ഈ കോടതി മുമ്പാകെ എഴുതി 
സമര്‍പ്പിക്കേണ്ടതും ആയത്‌ തെളിയിക്കേണ്ടതുമാണ്‌. നിര്‍ദ്ദിഷ്ട 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കില്‍ 
നഷ്ടപരിഹാരത്തുക മുഴുവനും മേല്‍പ്പറഞ്ഞ വൃക്തിക്ക്‌ 
വിതരണം ചെയ്യുന്നതാണ്‌. അതിനുശേഷം സമര്‍പ്പിക്കുന്ന 


അവകാശവാദങ്ങള്‍ പരിഗണിക്കുന്നതല്ല. ഫോണ്‍; 0487-2360699. 


(2) 


oni. 1770/20. 
ECC 1126/16. 


നമ്പര്‍ 2020 നവംബര്‍ 25. 


ശ്രീ. ടിന്‍സണ്‍, വേരാല്ലാവി വീട, കുറ്റിച്ചിറ, ചട്ടിക്കുളം പി. ഒ. 
തൃശ്ശൂര്‍ എന്ന വൃക്തി ജോലിക്കിടയില്‍ മരണപ്പെട്ടതിനാല്‍ 
ടിയാന്റെ ആശ്രിതര്‍ക്ക്‌ നഷ്ടപരിഹാരം നല്‍കുന്നതിനായി 
ഴ്‌ 18,39,722 (പതിനെട്ട്‌ ലക്ഷത്തി മുപ്പത്തൊന്‍പതിനായിരത്തി 
എഴുന്നൂറ്റി ഇരുപത്തി രണ്ട്‌ രൂപ മാത്രം) 2-൦ എതിര്‍കക്ഷിയായ 
ഓറിയന്റല്‍ ഇന്‍ഷ്വറന്‍സ്‌ കമ്പനി ലിമിറ്റഡ്‌ ഈ കോടതിയില്‍ 
കെട്ടിവച്ചിട്ടു ണ്ട്‌. തൊഴിലാളികള്‍ക്കുള്ള നഷ്ടപരിഹാരം 
നിയമത്തിലെ 2(1) (ഡി) വകുപ്പ്‌ അനുസരിച്ചുള്ള നിര്‍വചന 
പ്രകാരം ടിയാന്റെ ആശ്രിതയായി ശ്രീമതി ഗ്രേസി (അമ്മ) 
മാത്രമാണുണ്ടായിരുന്നതെന്ന്‌ ചാലക്കുടി അസിസ്റ്റന്റ്‌ ലേബര്‍ 
ഓഫീസര്‍ റിപ്പോര്‍ട്ട്‌ ചെയ്‌ തിട്ടുള്ളതാണ്‌. പരേതനായ 
തൊഴിലാളിയുടെ ആശ്രിതരാണെന്ന്‌ അവകാശപ്പെടുന്ന 
മറ്റാരെങ്കിലുമുണ്ടെങ്കില്‍ അവര്‍ക്കുള്ള അവകാശം ഈ 
നോട്ടീസ്‌ കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പരസ പ്പെടുത്തി 
1ടദിവസത്തിനകം ഈ കോടതി മുമ്പാകെ എഴുതി 
സമര്‍പ്പിക്കേണ്ടതും ആയത്‌ തെളിയിക്കേണ്ടതുമാണ്‌. 
നിര്‍ദ്ദിഷ്‌ട സമയത്തിനകം യാതൊരു അവകാശവാദവും 
ലഭിച്ചില്ലെങ്കില്‍ നഷ്ടപരിഹാരത്തുക മുഴുവനും മേല്‍പ്പറഞ്ഞ 
വൃക്തിക്ക്‌ വിതരണം ചെയ്യുന്നതാണ്‌. അതിനുശേഷം 


സമര്‍പ്പി ക്കുന്ന അവകാശവാദങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 
ഫോണ്‍: 0487-2360699. 


326 


(3) 


oni. 1341/20. 
ECC 108/17. 


2020 നവംബര്‍ 25. 


രശീ. ഷാജഹാന്‍ ൪൫ മുസ്തഫ, പുത്തന്‍പുര വീട്‌, 
പത്തുകുടി, ചേലക്കര പി. ഒ., തൃശ്ശൂര്‍ എന്ന വൃക്തി 
ജോലിക്കിടയില്‍ മരണപ്പെട്ടതിനാല്‍ ടിയാന്റെ ആശ്രിതര്‍ക്ക്‌ 
നഷ്ടപരിഹാരം നല്‍കുന്നതിനായി ₹$ 13,77,414 (പതിമൂന്ന്‌ 
ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി നാനൂറ്റി പതിനാല്‌ രൂപ 
മാത്രം) 2-൦ എതിര്‍കക്ഷിയായ ന്യൂ ഇന്ത്യ അഷ്വറന്‍സ്‌ കമ്പനി 
ലിമിറ്റഡ്‌ ഈ 


തൊഴിലാളികള്‍ക്കുള്ള നഷ്ടപരിഹാരം നിയമത്തിലെ 2(1) (ഡി) 


കോടതിയില്‍ കെട്ടിവച്ചിട്ടുണ്ട്‌. 
വകുപ്പ്‌ അനുസരിച്ചുള്ള നിര്‍വചന പ്രകാരം ടിയാന്റെ 
ആശ്രിതയായി (ശ്രീമതി നബീസ (അമ്മ) മാര്രമാണുണ്ടാ 
യിരുന്നതെന്ന്‌ വടക്കാഞ്ചേരി അസിസ്റ്റന്റ്‌ ലേബര്‍ ഓഫീസര്‍ 
റിപ്പോര്‍ട്ട്‌ ചെയ്തിട്ടുള്ളതാണ്‌. പരേതനായ തൊഴിലാളിയുടെ 
ആശ്രിതരാണെന്ന്‌ അവകാശപ്പെടുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കില്‍ 
അവര്‍ക്കുള്ള അവകാശം ഈ നോട്ടീസ്‌ കേരള ഗവണ്‍മെന്റ്‌ 
ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 15 ദിവസത്തിനകം ഈ കോടതി 
എഴുതി ആയത്‌ 
തെളിയിക്കേണ്ടതുമാണ്‌. നിര്‍ദ്ദിഷ്ട സമയത്തിനകം യാതൊരു 


മുമ്പാകെ സമര്‍പ്പിക്കേ ണ്ടതും 
അവകാശവാദവും ലഭിച്ചില്ലെങ്കില്‍ നഷ്ടപരിഹാരത്തുക 
മുഴുവനും മേല്‍പ്പറഞ്ഞ വ്ൃക്തിക്ക്‌ വിതരണം ചെയ്യുന്നതാണ്‌. 


അതിനുശേഷം സമര്‍പ്പിക്കുന്ന അവകാശവാദങ്ങള്‍ 


പരിഗണിക്കുന്നതല്ല. 
ബി. 1998 /20. (4) 
നമ്പര്‍ ECC 23/18. 2020 നവംബര്‍ 25. 
രീ. രാജു ൭ കൃഷ്‌ ണന്‍കൂട്ടി, 5/0 ഉണ്ണി നായര്‍, 


മണാളത്ത്‌ ചാര്രു വീട്ടില്‍, വെങ്ങാനെല്ലൂര്‍, തൃശ്ശൂര്‍ 
എന്നയാള്‍ ജോലിക്കിടയില്‍ ഉണ്ടായ അപകടത്തില്‍ 
മരണപ്പെട്ടതിന്‌ നഷ്‌ടപരിഹാരം ലഭിക്കുന്നതിനു വേണ്ടി 
ടിയാന്റെ രക്ഷിതാക്കളായ (ശരീ. ഉണ്ണി നായര്‍, 
ശ്രീമതി കല്ല്യാണികുട്ടി അമ്മ, സഹോദരന്‍മാരായ ശ്രീ. വേണു, 
ശ്രീ. അച്ചുതന്‍കൂട്ടി, രീ. രാജന്‍ എന്നിവര്‍ ഈ ട്രൈബ്യൂണല്‍ 
മുമ്പാകെ 1: 23/18 നമ്പരായി അപേക്ഷ ബോധിപ്പിച്ചി 
ട്ടുള്ളതാണ്‌. തൊഴിലാളികള്‍ക്കുള്ള നഷ്ടപരിഹാരം 
2(1) (ഡി) 
നിര്‍വചന പ്രകാരം (ശീ. രാജു ൯൫ കൃഷ്‌ ണന്‍കുട്ടിയുടെ 
ആശ്രിതര്‍ (1) പരേതനായ ഉണ്ണി നായര്‍ (പിതാവ്‌), 
(2) ശ്രീമതി കല്ല്യാണി കുട്ടി അമ്മ (മാതാവ്‌) എന്നിവര്‍ 
മാധ്രമാണുണ്ടായിരുന്നതെന്ന്‌ വടക്കാഞ്ചേരി അസിസ്റ്റന്റ്‌ ലേബര്‍ 


ഓഫീസര്‍ റിപ്പോര്‍ട്ട്‌ ചെയ്‌ തിട്ടുള്ളതാണ്‌. പരേതനായ 


നിയമത്തിലെ വകുപ്പ്‌ അനുസരിച്ചുള്ള 


തൊഴിലാളിയുടെ ആശ്രിതരാണെന്ന്‌ അവകാശപ്പെടുന്ന 
മറ്റാരെങ്കിലുമുണ്ടെങ്കില്‍ അവര്‍ക്കുള്ള അവകാശം ഈ 
നോട്ടീസ്‌ കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പരസ പ്പെടുത്തി 
1ടദിവസത്തിനകം ഈ കോടതി മുമ്പാകെ എഴുതി 
സമര്‍പ്പിക്കേണ്ടതും ആയത്‌ തെളിയിക്കേണ്ടതുമാണ്‌. 
നിര്‍ദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും 
ലഭിച്ചി പി ങ്കില്‍ മേല്‍പറഞ്ഞവര്‍ മാരര്തമാണ്‌ 
ശ്രീ. രാജൂ ൪൫ കൃഷ്ണന്‍കുട്ടിയുടെ ആരധ്രിതര്‍ എന്നുളള 


നിഗമനത്തില്‍ എത്തുന്നതായിരിക്കും. ഫോണ്‍: 0487-2360699. 


12th Jan. 2021] 


LABOUR DEPARTMENT 


7 





(5) 


നമ്പര്‍ ബി. 1339/20. 2020 നവംബര്‍ 25. 


രശീ. കൃഷ്ണന്‍കുട്ടി, സി., പുഞ്ചപ്പാടം കോളനി, 
കുമ്പളക്കോട്‌ പി. ഒ., പഴയന്നൂര്‍, തൃശ്ശൂര്‍ എന്ന വൃക്തി 
ജോലിക്കിടയില്‍ മരണപ്പെട്ടതിനാല്‍ ടിയാന്റെ ആശ്രിതര്‍ക്ക്‌ 
നഷ്ടപരിഹാരം നല്‍കുന്നതിനായി ₹ 120,000 (ഒരു ലക്ഷത്തി 
ഇരുപതിനായിരം രൂപ) കേരള ഹെഡ്‌ലോഡ്‌ വര്‍ക്കേഴ്‌സ്‌ 
വെല്‍ഫെയര്‍ ബോര്‍ഡ്‌ ചീഫ്‌ എക്സിക്യൂട്ടീവ്‌ ഈ 
കോടതിയില്‍ കെട്ടിവച്ചിട്ടുണ്ട്‌. തൊഴിലാളികള്‍ക്കുള്ള 
നഷ്ടപരിഹാരം നിയമത്തിലെ 2(1) (ഡി) വകുപ്പ്‌ 
അനുസരിച്ചുള്ള നിര്‍വചന (പകാരം ടിയാന്റെ 
ആശ്രിതരായി (1) ശ്രീമതി മാങ്ങോടി (അമ്മ) (2) ശ്രീമതി 
വത്സല (ഭാര്യ) എന്നിവര്‍ മാര്രമാണുണ്ടായിരുന്നതെന്ന്‌ 
വടക്കാഞ്ചേരി അസിസ്റ്റന്റ്‌ ലേബര്‍ ഓഫീസര്‍ 
റിപ്പോര്‍ട്ട്‌ ചെയ്തിട്ടുള്ളതാണ്‌. പരേതനായ തൊഴിലാളിയുടെ 
ആശ്രിതരാണെന്ന്‌ അവകാശപ്പെടുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കില്‍ 
അവര്‍ക്കുള്ള അവകാശം ഈ നോട്ടീസ്‌ കേരള ഗവണ്‍മെന്റ്‌ 
ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം ഈ കോടതി 
മുമ്പാകെ എഴുതി സമര്‍പ്പിക്കേണ്ടതും ആയത്‌ 
തെളിയിക്കേണ്ടതുമാണ്‌. നിര്‍ദ്ദിഷ്ട സമയത്തിനകം യാതൊരു 
അവകാശവാദവും ലഭിച്ചില്ലെങ്കില്‍ നഷ്ടപരിഹാരത്തുക 
മുഴുവനും മേല്‍പ്പറഞ്ഞ വൃക്തികള്‍ക്ക്‌ വിതരണം 
ചെയ്യുന്നതാണ്‌. അതിനുശേഷം സമര്‍പ്പിക്കുന്ന 
അവകാശവാദങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


ഇന്‍ഡസ്ട്രിയല്‍ (ഒപ്പ്‌) 
ട്രൈബ്യൂണലിന്റെ കാര്യാലയം, എംപ്ലോയീസ്‌ കോമ്പന്‍സേഷന്‍ 
തൃശ്ശൂര്‍, അയ്യന്തോള്‍-680 003. കമ്മീഷണര്‍. 


NOTICES 


()) 


No. ECC-36/2018. 19th October 2020. 


Whereas the New India Insurnce Company Limited 
has deposited with this Court an amount of & 11,79,799 
(Eleven Lakh Seventy Nine Thousand Seven Hundred and 
Ninetynine only) towards compensation payable to the 
dependents of the deceased Shien Mohanan who met with 
fatal accident in the course of work while he was working 
in a light motor contract carriage bearing Registration 
No. KL 58B-6022 on 22-5-2016. The Assistant Labour 
Officer, Iritty has reported that (1) Mohanan (Father), 
(2) Smt. Jagatha (Mother), (3) Sruthi, V. A. (Wife), 
(4) Devangana Shien (minor daughter) Karikkanal, 
Malayalamkadu, Karikkottakari, Koomanthodu P. O., 
Kannur are his only dependents as defined under Section 
2(1) (d) of the Employees’ Compensation Act, 1923 any 
other claiming to be such dependents should within 15 
days of the publication of this notice in the Kerala 
Government Gazette prefer their claims in writing before me 
and from the same. If no such claims are received within 
the prescribed time the entire amount of compensation will 
be disbursed to the persons mentioned above and claim 
preferred thereafter will not to be considered. 


327 


നമ്പര്‍ ഇ.സി.സി.-36/2018. 2020 ഒക്ടോബര്‍ 19. 


22-5-201-ോം തീയതി 1. 5613-6022 നമ്പര്‍ കോണ്‍ട്രാക്ട്‌ 
കാരജ്‌ വാഹനത്തിന്റെ ഡ്രൈവറായി ജോലി ചെയ്യവെ 
ഉണ്ടായ അപകടത്തില്‍ മരണപ്പെട്ട ഷൈന്‍ മോഹനന്റെ 
ആശ്രിതര്‍ക്ക്‌ തൊഴിലാളി നഷ്ടപരിഹാരം നല്‍കുന്നതിനായി 
= 11,79,799 ലക്ഷത്തി 


(പതിനൊന്ന്‌ എഴുപത്തി 


ഒന്‍പതിനായിരത്തി എഴുനുൂറ്റി തൊണ്ണൂറ്റി ഒന്‍പത്‌ രൂപ മാത്രം) 
ഈ 
നഷ്ടപരിഹാര 


കോടതിയില്‍ കെട്ടിവെച്ചിട്ടുണ്ട്‌. തൊഴിലാളി 
2(൮) (ഡി) വകുപ്പ്‌ 


അനുസരിച്ച്‌ നിര്‍വൃചിച്ചരപകാരം ടിയാന്റെ ആശ്രിതരായി 


ആക്ടിലെ 


(1) മോഹനന്‍ പ്പിതാവ്‌), (2) ജഗദ (മാതാവ്‌), 
(3) ശ്രീമതി ശ്രൂതി, വി. എ. (ഭാര്യ) (4) ദേവാംഗന ഷൈന്‍ 
മകള്‍) 


കരിക്കോട്ടക്കരി, കൂമൻതോട്‌ പി. ഒ., കണ്ണൂര്‍ എന്നിവര്‍ 


(മൈനര്‍ കാരിക്കനാല്‍, മലയാളം കാട്‌, 
മാത്രമേ ഉള്ളൂവെന്ന്‌ ഇരിട്ടി അസിസ്റ്റന്റ്‌ ലേബര്‍ ഓഫീസര്‍ 


റിപ്പോര്‍ട്ട്‌ ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ള 
ആശ്രിതരാണെന്ന്‌ അവകാശപ്പെടുന്ന മറ്റ്‌ ആരെങ്കിലും 
ഉണ്ടെങ്കില്‍ അവര്‍ക്കുള്ള അവകാശം ഈ നോട്ടീസ്‌ കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 18 ദിവസത്തിനകം 
എന്റെ മുമ്പാകെ എഴുതി സമര്‍പ്പിക്കേണ്ടതും ആയത്‌ 
തെളിയിക്കേണ്ടതുമാണ്‌. നിര്‍ദ്ദിഷ്ട സമയത്തിനകം യാതൊരു 
അവകാശവാദവും ലഭിച്ചില്ലെങ്കില്‍ നഷ്ട പരിഹാരത്തുക 
മുഴുവനും വിതരണം 


മേല്‍പ്പറഞ്ഞ വൃക്തികള്‍ക്ക്‌ 


ചെയ്യുന്നതാണ്‌. അതിനുശേഷം സമര്‍പ്പിക്കുന്ന 


അവകാശവാദങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(2) 


No. ECC-34/2019. 3rd December 2020. 


Whereas the Shriram General Insurance Company 
Limited has deposited with this Court an amount of 
= 12,65,959 (Twelve lakhs Sixty Five Thousand Nine 
Hundred and Fiftynine only) towards compensation 
payable to the dependents of the deceased Anwar Sadique 
who met with fatal accident in the course of work while he 
was working as driver in a Lorry bearing Registration 
No. KL 57D-1116 on 24-4-2016. The Assistant Labour 
Officer, Thamarassery has reported that (1) Muhammed 
Basheer (Father), (2) Mariya (Mother) Korangad, Raroth, 
Thamarassery, Kozhikode are his only dependents as 
defined under Section 2(1) (d) of the Employees’ 
Compensation Act, 1923 any other claiming to be such 
dependents should within 15 days of the publication of 
this notice in the Kerala Government Gazette prefer their 
claims in writing before me and from the same. If no such 
claims are received within the prescribed time the entire 
amount of compensation will be disbursed to the persons 
mentioned above and claim preferred thereafter will not to 


be considered. 


KERALA GAZETTE 


[Parr III 





നമ്പര്‍ ഇ.സി.സി.-34/2019. 2020 ഡിസംബര്‍ 3. 


24-4-2016-00 തീയതി 1൮. 512-1116 നമ്പര്‍ ലോറിയില്‍ 
ഡ്രൈവറായി ജോലി ചെയ്യവെ ഉണ്ടായ അപകടത്തില്‍ 
മരണപ്പെട്ട അന്‍വര്‍ സാദിഖ്‌ എന്ന തൊഴിലാളിയുടെ 
ആശ്രിതര്‍ക്ക്‌ തൊഴിലാളി നഷ്ടപരിഹാരം നല്‍കുന്നതിനായി 
ZF 12,65,959 (്്രന്തണ്ട്‌ ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി 
തൊള്ളായിരത്തി അന്‍പത്തി ഒമ്പത്‌ രൂപ മാതം) ഈ 
കോടതിയില്‍ കെട്ടിവെച്ചിട്ടുണ്ട്‌. തൊഴിലാളി നഷ്ടപരിഹാര 
ആക്ടിലെ 201) (ഡി) വകുപ്പ്‌ അനുസരിച്ച്‌ നിര്‍വൃചിച്ച 
(പകാരം ടിയാന്റെ ആശ്രിതരായി (1) മുഹമ്മദ്‌ ബഷീര്‍ 
(പിതാവ്‌), (2) മറിയ (മാതാവ്‌), കോരങ്ങാട്‌, രാരോത്ത്‌, 
താമരശ്ശേരി, കോഴിക്കോട്‌ എന്നിവര്‍ മാതമേ ഉള്ളൂവെന്ന്‌ 
താമരശ്ശേരി അസിസ്റ്റന്റ്‌ ലേബര്‍ ഓഫീസര്‍ റിപ്പോര്‍ട്ട്‌ 
ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ള ആശ്രിതരാണെന്ന്‌ 
അവകാശപ്പെടുന്ന മറ്റ്‌ ആരെങ്കിലും ഉണ്ടെങ്കില്‍ അവര്‍ക്കുള്ള 
അവകാശം ഈ നോട്ടീസ്‌ കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ 
പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ മുമ്പാകെ എഴുതി 
സമര്‍പ്പിക്കേണ്ടതും ആയത്‌ തെളിയിക്കേണ്ടതുമാണ്‌. നിര്‍ദ്ദിഷ്ട 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കില്‍ 
നഷ്ട പരിഹാരത്തുക മുഴുവനും മേല്‍പ്പറഞ്ഞ വൃക്തികള്‍ക്ക്‌ 
വിതരണം ചെയ്യുന്നതാണ്‌. അതിനുശേഷം സമര്‍പ്പിക്കുന്ന 
അവകാശവാദങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(i) 
പ്രിസൈഡിംഗ്‌ 
ഇന്‍ഡസ്ദ്രിയല്‍ ട്രൈബ്യൂണല്‍ & ഓഫീസര്‍, 
എംപ്ലോയീസ്‌ കോമ്പന്‍സേഷന്‍ ഇന്‍ഡസ്ട്രിയല്‍ 
കമ്മീഷണറുടെ കാര്യാലയം, ട്രൈബ്യൂണല്‍ & എംപ്ലോയീസ്‌ 
കോഴിക്കോട്‌. കോമ്പന്‍സേഷന്‍ കമ്മീഷണര്‍. 


328 


